Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 03 ). MMIÓ 
KL / TV (N )/ 12 /2009-2011 


OVERNM 


2518 


DO 


m2 


VMENT OP 
न्यात अपर 


DOO 
OF KERAL 


जपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


5th October 2010 
2010 BÁCSOMO 5 
13th Aswina 1932 
1932 mocoſmo 13 


beijo 55 


നമ്പർ 


CORPORATION OF KOCHI 

NOTIFICATION 
[Under Rule 33(a ) of the Travancore Town 

Planing Rules 1113 ] 


objective of the scheme is widening of Thammanam 
Pulleppady road . Part of DTP Scheme for MG Road , DTP 
Scheme for Ernakulam Stadium Bus Stand Complex , DTP 
Scheme for TP Canal and DTP Scheme for Elamkulam Road 
Vicinity area of International Stadium (Draft published ) 
form part of the proposed Thammanam -Pulleppady Road 
Vicinity Area Scheme. 


No. MOP2-5042 /2010 . 


20th April 2010 . 


Name of Scheme: Detailed Town Planning Scheme for 

Thammanam -Pulleppady Road 

Vicinity Area . 
District — Ernakulam . 
Taluk - Kanayannur. 
Village — Ernakulam , Elamkulam , Poonithura and 

Edappally South . 


It is hereby notified under section 8 of 
the Travancore Town Planning Regulation IV 
of 1108 that the Kochi Corporation has passed 
under sub -section (i) of section 7 of the Town 
Planning Act 1108 (IV of the 1108 ) the 
following resolution at its meeting held on 17 
4 -2010 . 

Under Section 7 ( 1) of the Travancore 
Town Planning Regulation IV of 1108 , the 
Kochi Corporation decides to notify a Detailed 
Town Planning Scheme for Thammanam 
Pulleppady Road Vicinity Area . 

The proposed scheme envisages 
development of Thammanam - Pulleppady Road 
as a major road linking MG Road and NH Bye 
pass along with a comprehensive and 
integrated development of the area on either 
sides of Thammanam - Pulleppady road starting 
from Padma junction in MG Road and 
ending at Chakkarapa rambu in NH 
bye pass . The Scheme area is spread over to 
either side of Thammanam - Pulleppady road to a 
depth of approximately 200m . The prime 


BOUNDARIES 
North 
Village — Ernakulam Sy. Nos. 408p , 412 , 413p , 425, 

2135 , 394, 390p, 380p , 
389p, 386p , 2130, 2422p, 
382p , 377p , 375 , 376, 

2349p , 2472p. 
Village Elamkulam Sy. Nos. — 157p , 158 , 162p , 179p , 

| 182 , 185p , 259 , 260 , 

262 . 
Village - Poonithura Sy. Nos. — 193p , 199 , 202 , 203 , 

214p, 216p , 217p , 223p , 

224p , 229p . 
Village — Edappally South Sy . Nos. — 39p , 41p , 42p , 

- 66 to70 . 
East 

NH Bypass Eastern Boundary 


South 
Village - Ernakulam. Sy. Nos. - 493p, 494p , 481p, 497, 

2728, 2734, 242 1p , 
2473p 2357p , 632 , 1701, 
1702 ,1703 ,1704p, 2730p , 

2729 , 2733p, 2565. 
Village — Elamkulam . Sy.Nos . — 290 , 291p, 293p,300p, 

306, 307, 308p, 313p , 
315, 496,497p, 500p,502p , 
504p ,498p ,172p , 173p , 

Karanakodam thodu (part ). 
Village - Poonithura Sy. Nos. -- 231p , 235p , 236p , 

237p , 238p , 239p, 247p, 
251 , 252p, 253p, 260 , 
261, 264, 379p , 381p , 
382 , 396p , 397p , 398p, 

457. 
West 

MG Road Western Boundary. 
Approximate Extent — 148 Hectare . 

The following Survey Nos. are included in the 
Scheme Area : 

Village — Ernakulam - Sy . Nos. — 377p 378 to 381 , 
382p , 386p, 387, 388p , 389p, 390p 391, 392, 393 , 408p , 
413p, 414 to 417 , 474 to 478, 480 , 481p , 482, 483 , 484 
to 492 , 493p , 494p , 611 to 613 , 619 , 620 , 1663 to 
| 1673 , 1681, 1683, 1704p , 1779 , 1780 , 2050 , 2348 , 
2349p , 2350 to 2356, 2357p , 2421p, 2422p , 2472p , 
2473p, 2500 to 2505 , 2556, 2557 , 2671 to 2673 , 2721 to 
2726, 2730p , 2733p , 2735 to 2738. 
Village - Elamkulam - - Sy. Nos. - 157p, 162p, 163 to 
171, 172p, 173p , 174 to 178 , 179p , 180 , 181, 185p , 263 
to 289 , 291p , 293p , 300p, 301 to 305, 308p , 309 to 
312 , 313p , 314, 498p , 499 , 500p , 501, 502p , 504p , 497p . 
Village - Poonithura — Sy. Nos. — 193p, 200, 201, 204 to 
213, 214p , 216p , 217p, 223p , 224p , 229p, 230, 231p, 
235p, 236p, 237p, 238p , 239p, 240 to 246, 240p, 248 to 
250 , 252p , 253p, 262 , 263 , 379p, 380, 381p , 383 to 395 , 
396p , 397p , 398p , 458, 463p . 
Village - Edappally South - Sy. Nos. 39p, 40, 41p, 42p . 


A copy of the plan of the area included in the 
Scheme Map (DSN 1 ) will be kept for inspection during 
the office hours at the Office of the Corporation of Kochi. 

Under Section 15 of the Town Planning Act 1108 
(IV of 1108 ) no person shall erect or proceed with any 
building work or enter or carry out any contract in 
respect of the land within the area included in the Scheme 
without applying for and obtaining permission from the 
Corporation of Kochi or the responsible Authority . 
- കൊച്ചി നഗര സഭ 1108 - ലെ ടൗൺ പ്ലാനിംഗ് ആക്ട് 
( 1108 - ലെ 4 -ാം ആക്ട് ) 7 -ാം വകുപ്പിലെ 1 -ാം ഉപവകുപ്പനു 
സരിച്ച് 17 - 4 - 2010 തീയതിയിൽ താഴെ ചേർത്തിരിക്കുന്ന 
പ്രമേയം പാസാക്കിയിരിക്കുന്നതായി ടി ആക്ട് 8 -ാം വകുപ്പിൻ 
പ്രകാരം ഇതിനാൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. 

- കൊച്ചി നഗരസഭ 1108 -ാം ആണ്ടിലെ ടൗൺ പ്ലാനിംഗ് 
ആക്ട് 1108 - ലെ 4 -ാം ആക്ട് 7 (1 ) -ാം വകുപ്പിൻ പ്രകാരം 
തമ്മനം-പുല്ലേപടി റോഡ് പ്രദേശത്തിന് ഒരു വിശദ നഗര 
സംവിധാന പദ്ധതി തയ്യാറാക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു . 

എം . ജി. റോഡിൽ പത്മ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് 
എൻ. എച്ച്. ബൈപാ സിൽ ചക്ക ര പറ മ്പിൽ സന്ധിക്കുന്ന 
വിധത്തിൽ തമ്മനം-പുല്ലേപടി റോഡിനെ നഗരത്തിലെ ഒരു 
പ്രധാന റോഡ് ആയി വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം 
മേൽ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ഭൂപ്രദേശത്തിന്റെ സമഗ്ര 
സം യോ ജിത വിക സ ന വു മാണ് മേൽ (പസ് താ വിത 
വിശദനഗരാസൂത്രണ പദ്ധതികൊണ്ട്ലക്ഷ്യമിടുന്നത്. തമ്മനം 
പു ല്ലേ പടി റോഡിന്റെ ഇരു വശത്തേക്കും ഉദ്ദേശം 200 മീ . 
വീതം വിസ്തൃതിയിൽ വ്യാപിച്ചുകിടക്കുന്നതാണ്. വിഭാവിത 
പദ്ധതി പ്രദേശം, തമ്മനം-പുല്ലേപടി റോഡിന്റെ വികസനമാണ് 
മേൽ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം. എം. ജി . റോഡ് നഗരാസൂത്രണ 
പദ്ധതി, എറണാകുളം സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് 
വിശദനഗരാസൂത്രണ പദ്ധതി, റ്റി. പി. കനാൽ വിശദനഗരാസൂത്രണ 
പദ്ധതി, എളംകുളം റോഡ് വിശദനഗരാസൂത്രണ പദ്ധതി, 
ഇന്റർ നാ ഷ ണൽ സ്റ്റേഡിയം വിസി നിറ്റി ഏരിയ വിശ ദ 
- നഗരാസൂത്രണ പദ്ധതി ( ഡാറ്റ്) തുടങ്ങിയ പദ്ധതികളുടെ 
ചിലഭാഗങ്ങൾ മേൽപ്പടി പദ്ധതിയുടെ ഭാഗമാകുന്നതാണ്. 
പദ്ധതിയുടെ പേര് 

തമ്മനം-പുല്ലേപടി റോഡ് 
വിസിനിറ്റി ഏരിയ 
വിശദനഗരാസൂത്രണ 

പദ്ധതി. 
ജില്ല 

എറണാകുളം. 
താലൂക്ക് 

കണയന്നൂർ 
വില്ലേജ് 

എറണാകുളം, ഇളംകുളം, 
പൂണിത്തുറ, ഇടപ്പള്ളി 

തെക്ക്. 
പദ്ധതി പ്രദേശത്തിന്റെ അതിരുകൾ 
വടക്ക് എറണാകുളം വില്ലേജ്- സർവ്വേ നമ്പർ: 

408 ( പി ), 412 , 413 ( പി ), 425, 2135, 394, 390 ( പി ), 
388 ( പി ), 389 ( പി ) 386 ( പി ), 2130 , 2422 ( പി ), 
382( പി ), 375, 376, 377 ( പി), 2349 ( പി ), 2472 ( പി). 
എളംകുളം വില്ലേജ്- സർവ്വേ നമ്പർ: 
157 ( പി ), 158, 162( പി ), 179 ( പി ), 182, 185 ( പി ), 
259 , 260, 262. 
പൂണിത്തുറ വില്ലേജ്- സർവ്വേ നമ്പർ: 
193 ( പി ), 199, 202, 203 214 ( പി ), 216 ( പി ), 
217 ( പി ), 223 ( പി ), 224 ( പി), 229 ( പി ). 
ഇടപ്പള്ളി സൗത്ത് വില്ലേജ്- സർവ്വേ നമ്പർ: 
39 ( പി ), 41( പി ), 42 ( പി ), 66, 67, 68 , 69, 70. 


കിഴക്ക് - എൻ. എച്ച്. ബൈപ്പാസ് കിഴക്കെ അതിര്. 
തെക്ക് - എറണാകുളം വില്ലേജ് സർവ്വേ നമ്പർ: 

493 ( പി), 494 ( പി ), 481 ( പി ), 497, 2728, 2734, 
2421 ( പി ), 2473 ( പി ), 2357 ( പി ), 632, 1701, 1702, 
1703, 1704 ( പി), 2730 ( പി ), 2729, 2733 ( പി), 2565. 
എളംകുളം വില്ലേജ് - സർവ്വേ നമ്പർ: 
290, 291 ( പി ), 293 ( പി ), 300 ( പി ), 306, 307, 
308 ( പി ), 313 ( പി ), 315, 496, 497 ( പി ), 498 ( പി ), 
500 ( പി ), 502 ( പി ), 504 ( പി), 172 ( പി ), 173 ( പി ). 
കാരണക്കോടം തോട് ( പി ). 
പൂണിത്തുറ വില്ലേജ് _ സർവ്വേ നമ്പർ: - 
231 ( പി), 235 ( പി), 236 ( പി ), 237 ( പി), 238 ( പി), 
239 ( പി ) 247 ( പി ), 251, 252 ( പി ), 253 ( പി ), 
260, 261, 264, 379 ( പി ), 381 ( പി ), 382, 396 ( പി ), 
397 ( പി ), 398 ( പി ), 457. 


പടിഞ്ഞാറ് - എം . ജി . റോഡ്, പടിഞ്ഞാറെ അതിര്. 


പദ്ധതിയിൽ ഉൾപ്പെട്ട സർവ്വേ നമ്പരുകൾ 
എറണാകുളം വില്ലേജ്- 377 ( പി ), 378, 379, 380, 381, 

382 ( പി ), 386 ( പി ), 387 , 388 ( പി ) 
389 ( പി ), 390 ( പി ), 391, 392, 393, 
408 ( പി ), 413 ( പി ), 414 , 415 , 416 , 
417, 474 - 478, 480 481 ( പി ), 482, 483 , 
484- 492, 493 ( പി ), 494 ( പി), 611 - 613, 
619 , 620 , 1663 - 1673, 1681, 1683 , 
1704 ( പി ), 1779, 1780 , 2050, 2348 , 
2349 ( പി ), 2350 - 2356, 2357 ( പി ) , 
2421 ( പി ), 2422 ( പി ) , 2472 ( പി ), 
2473 ( പി ) , 2500 - 2505 , 2556 , 2557 , 
2671 - 2673, 2721 - 2726, 2730 ( പി ), 
2733 ( പി ), 2735 - 2738. 


എളംകുളം വില്ലേജ് - 157 ( പി ), 162 ( പി ), 163 - 171, 172 ( പി ), 

173 ( പി ), 174- 178, 179 ( പി ), 180, 181, 
185 ( പി), 263- 289, 291 ( പി ), 293 ( പി ), 
300 ( പി ), 301- 305, 308 ( പി ), 309 - 312 , 
313 ( പി ), 314 , 497 ( പി ), 498 ( പി ), 
499, 500 ( പി ) , 501, 502 ( പി ), 

504 ( പി ). 
പൂണിത്തുറ വില്ലേജ് 193 ( പി), 200, 201, 204 -213 , 2014 ( പി), 

216 ( പി), 217 ( പി), 223 ( പി ), 224 ( പി), 
229 ( പി ), 230, 231 ( പി ), 235 ( പി ) , 
236 ( പി ), 237 ( പി), 238 ( പി ), 239 ( പി), 
240 - 246, 247 ( പി ), 248 - 250, 252 ( പി ), 
253 ( പി ), 262, 263 , 379 ( പി ), 380 , 
381 ( പി), 383- 395, 396 ( പി ), 397 ( പി ), 
398 ( പി ), 458, 463 ( പി ). 


ഇടപ്പള്ളി സൗത്ത് വില്ലേജ് 39 ( പി), 40, 41 ( പി ), 42 ( പി ). 

പദ്ധതി പ്രദേ ശ ത്തിന്റെ ഏക ദേശ വിസ്തീർണ്ണം 
148.00 ഹെക്ടർ. 

- പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തിന്റെ പ്ലാനിന്റെ 
ഒരു പകർപ്പ് ( ഡി .എസ്.എൻ.-1) കൊച്ചി നഗരസഭ ഓഫീസിൽ 
പ്രവൃത്തി സമയത്ത് പരിശോധനയ്ക്കായി ലഭ്യമാണ്. 


